Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


സം 


TENT OF 


KERALA 


. 


त्यनअप 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


8th June 2010 
2010 ജൂൺ 8 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 23 


വാല്യം 55 


നമ്പർ 


18th Jyaishta 1931 
| 1931 ജ്യേഷ്ഠം 18 


PART III 
Notifications by Heads of Departments 

Agriculture Department 


പുനർദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ഡി. എ .എഫ് . ( ബി ) / 135/ 2010 . 

2010 മേയ് 18 . 
മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടത്തിൽ ശാസ്ത്രീയമായി 
സംരക്ഷിച്ചു വരുന്ന രണ്ടായിരത്തോളം തെങ്ങുകളിൽ നിന്നും 
2010 ഏപ്രിൽ 1 മുതൽ 2011 മാർച്ച് 31 -ാം തീയതിവരെയുള്ള 
കാലയളവിൽ മൂപ്പെത്തിയ വിളഞ്ഞ തേങ്ങ ശേഖരിക്കുന്ന 
തിനുള്ള അവകാശം 2010 ജൂൺ 17 -ാം തീയതി വ്യാഴാഴ്ച 
രാവിലെ 11.30 മണിക്ക് ലേലം/ ടെണ്ടർ മുഖേന താഴെപ്പറയുന്ന 
വ്യവസ്ഥകൾപ്രകാരം വിൽപ്പന നടത്തുന്നതാണ്. 


- നിബന്ധനകൾ 


2. ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനുപുറമേ 
മൊത്തം ലേലത്തുകയുടെമൂന്നിൽ ഒരു ഭാഗം (1/3 ) 
അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും ടിയാളുടെ നഷ്ടോത്തര വാദിത്വത്തിൽ 
പുനർലേലം നടത്തുന്നതുമായിരിക്കും. 
3. ടെണ്ടർ/ ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തി 
നകം 50 രൂപ മുദ്രപത ത്തിൽ കരാർ എഴുതി 
നൽകേണ്ടതും ലേല / ടെണ്ടർ തുകയുടെ 5 % തുക 
സെക രിറ്റിയായും ലേലത്തുകയുടെമൂന്നിലൊരു 
ഭാഗം കഴിച്ച്, ബാക്കിയുള്ള മുഴുവൻ തുകയും 
അടച്ച് ലേ ക്കാ രന്റെ സ്വന്തം ചെല വിലും ഉത്ത ര 
വാദിത്വത്തിലും വിളവെടുപ്പ് നടത്തേണ്ടതും വിളവെടുത്ത 
തേങ്ങ യുടെ എണ്ണം ഓഫീസിൽ അറിയിക്കേണ്ടതും 
അതിനുശേഷം ഫാമിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട 
തുമാണ്. 
- ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ/ ലേലം നടക്കുന്ന 
ദിവസം അവധിയായി പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത 
( പവർത്തിദിവസം ഇതേ സമയം ടെണ്ടർ / ലേലം 
നടത്തുന്നതാണ്. 


1. ടെണ്ടർ ഫോറങ്ങൾ 2010 ജൂൺ 17 -ാം തീയതി വ്യാഴാഴ്ച 
രാവിലെ 10. 30 മണി വരെ ഫാം ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന് 440 രൂപയും 
വാറ്റ് 12.5 % - വും ആയിരിക്കും. പൂരിപ്പിച്ച ടെണ്ടറുകൾ 
അന്നേദിവസം 11 മണിവരെ സ്വീകരിക്കുന്നതാണ്. 
അന്നേദിവസം 11.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള 
കരാറുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതാണ്. സീൽ 
ചെയ്ത ടെണ്ടറിനോടൊപ്പം 1,000 രൂപ നിരതദ്രവ്യം 
അ ട യ് ക്കേ ണ്ട താണ്. ലേലത്തിനും ടെണ്ടറിനും 
പ്രസ്തുത നിരതദ്രവ്യം തന്നെ മതിയാകുന്നതാണ്. 


8th JUNE 2010] 


AGRICULTURE DEPARTMENT 


84 


5. കരാറുകാരൻ ഈ കാലയളവിൽ എല്ലാ തെങ്ങു 

കളുടേയും മണ്ട വൃത്തിയാക്കുകയും ടി കാലയളവിൽ 
45 ദിവസത്തെ ഇടവേളകളിൽ കുറയാതെ വിളവെടുപ്പ് 
നടത്തേണ്ടതുമാണ്. 


6. തേങ്ങ വിളവെടുപ്പ് നിലവിലുള്ള തെങ്ങ് കയറ്റ 

തൊഴിലാളിയെക്കൊണ്ട് ചെയ്യിക്കേണ്ടതും അവർക്ക് 
തെങ്ങ് ഒന്നിന് 10 രൂപ പ്രകാരം നൽകേണ്ടതുമാണ്. 
ടി വ്യവസ്ഥകൾ കരാർ എഴുതുമ്പോൾ 
ഉൾപ്പെടുത്തേണ്ടതാണ്. 


- നാളികേര വിളവെടുപ്പ് 2011 മാർച്ച് മാസം 31 -ാം തീയതി 
കഴിഞ്ഞിരിക്കേണ്ടതാണ്. ഇളംപ്രായത്തിലുള്ള കരിക്ക്, 
മൂപ്പെത്താത്ത നാളികേരം എന്നിവ യാതൊരു 
കാര ണ വ ശാലും ഇടാൻ പാടു ള്ള ത ല്ല . മറിച്ച് 
ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും തേങ്ങ 
ലേലവ്യവസ്ഥയ്ക്ക്പുറത്തുള്ളതായി കണക്കാക്കുകയും 
അതിന്റെ വില ഫാം നിരക്കനുസരിച്ച് ലേലക്കാരനിൽ 
നിന്നും വസൂലാക്കുന്നതുമായിരിക്കും. 


വണ്ടിപ്പെരിയാർ ” എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 
കവറിന്റെ മുകൾ ഭാഗത്തായി “ 

മഞ്ഞളിനുള്ള ടെണ്ടർ എന്ന് 
എഴുതിയിരിക്കേണ്ടതാണ്. ടെൻഡറിനും ലേലത്തിനും നിരത 
ദ വ്യ മായി 1,000 രൂപ പ്രത്യേകം പ്രത്യേകം നൽകിയിരി 
ക്കേണ്ടതാണ്. 18 - 6- 2010 പകൽ 3 മണിക്ക് നടക്കുന്ന ലേലത്ത 
തുടർന്ന് ടെണ്ടറുകൾ തുറക്കുന്നതും ടെണ്ടറിലോ ലേലത്തിലോ 
കൂടിയ നിരക്കു കാണിക്കുന്നയാളുടെ പേരിൽ ടെൻഡർ/ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. ടെണ്ടറിൽ ഒരു 
കിലോഗ്രാം മഞ്ഞൾ എന്തു വിലയ്ക്കെടുക്കാം എന്ന് രേഖപ്പെടു 
ത്തിയിരിക്കണം. വിൽപ്പന നികുതി ബാധകമാണെങ്കിൽ അന്നു 
നിലവിലുള്ള നിരക്കിൽ വിൽപ്പന നികുതി അടയ്ക്കു വാൻ 
ടെൻഡർ/ ലേലം കൊള്ളുന്നയാൾ ബാദ്ധ്യസ്ഥനായിരിക്കും. 
ടെൻഡർ/ ലേലം കൈക്കൊള്ളുന്നയാൾ മതിപ്പു വിലയുടെ 1/ 3 
(മൂന്നിലൊന്ന്) ഭാഗം വരുന്ന തുക അന്നുതന്നെ ആഫീസിൽ 
അടച്ച് രസീത് വാങ്ങേണ്ടതാകുന്നു . ടെൻഡർ/ ലേലം ഇടുക്കി 
പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ അംഗീകാരത്തിനു വിധേയ 
മായി അനുമതി ലഭിച്ച് 7 ദിവസങ്ങൾക്കകം മഞ്ഞളിന്റെ തൂക്കം 
ബോദ്ധ്യ പ്പെട്ട് ശേഷിച്ച 2 / 3 ഭാഗം വില യും വിൽപ്പന 
നികുതിയുണ്ടെങ്കിൽ അതുമടച്ച് മഞ്ഞൾ നീക്കം ചെയ്യേണ്ടതാണ്. 
ടി നിബന്ധനകൾ ലംഘിക്കപ്പെടുന്നതു മൂലം സർക്കാരിന് 
എന്തെങ്കിലും വിധത്തിലുള്ള നഷ്ടമുണ്ടായാൽ കരാറുകാരിൽ 
നിന്നും നിയമാനുസൃതം ഈടാക്കുന്നതായിരിക്കും. 

- ടെണ്ടർ/ ലേലം സംബ ന്ധിച്ച കാര്യ ങ്ങളിൽ ഫാം 
സൂപ്രണ്ടിന്റെ തീരുമാനം അന്തിമവും ചോദ്യം ചെയ്യപ്പെടാൻ 
പാടില്ലാത്തതുമാണ്. ടെണ്ടർ/ ലേലം തള്ളിക്കളയുന്നതിനുള്ള 
അധികാരം ഫാം സൂപ്രണ്ടിനുണ്ടായിരിക്കുന്നതാണ്. ഏതെങ്കിലും 
കാരണവശാൽ നിശ്ചിത ദിവസം പൊതു അവധിയായാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയത്ത്മറ്റൊരറിയി 
പ്പുകൂടാതെ ടെണ്ടർ/ ലേല നടപടികൾ നടത്തപ്പെടുന്നതാണ്. മറ്റ് 
സർക്കാർ ടെണ്ടർ/ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിലും സമയങ്ങളിലും ഫാം ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 
സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 

( ഒപ്പ്) 
വണ്ടിപ്പെരിയാർ. 

ഫാം സൂപ്രണ്ട്. 


8. പ്രത്യേക കാരണം കാണിക്കാതെതന്നെ ടെണ്ടർ/ ലേലം 
അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം സൂപ്രണ്ട്, 
ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. 
9. മറ്റെല്ലാ സർക്കാർ ടെണ്ടർ/ക്വട്ടേഷൻ വ്യവസ്ഥകൾ 

ഇതിനും ബാധകമാണ്. 
10 . ടെണ്ടർ / ലേല നട പടി ക ളിൽ ഫാം സൂപ്രണ്ടിന്റെ 

തീരു മാനം/ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴ 
പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായിരിക്കും. 
11 . ഫാമിൽ നിന്നുള്ള നിർദ്ദേശ ങ്ങ ൾ ക്ക് വിരുദ്ധമായി 

പ്രവർത്തിക്കുകയോ ഫാമിലെ വസ്തുവകകൾക്ക് 
ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ 
വരുത്തുകയോ ചെയ്താൽ ആയതിനുള്ള നഷ്ടം 
ലേലക്കാരനിൽനിന്ന് ഈടാക്കുന്നതാണ്. 


12 . പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 8 മണിമുതൽ 

വൈകുന്നേരം 5 മണിവരെ മാത്രമേ വിളവെടുപ്പ് 
നടത്താൻ അനുവദിക്കുകയുള്ളു. 


ദർഘാസ്/ ലേലപ്പരസ്യം 


ജില്ലാ കൃഷിത്തോട്ടം, 
മാവേലിക്കര. 


( ഒപ്പ്) 


സൂപ്രണ്ട്. 


നമ്പർ സി . 952 / 2010. 

2010 ഏപ്രിൽ 22. 
--മുണ്ടേരി വിത്തു കൃ ഷി തോട്ടത്തിൽ വിള വെ ടുത്ത 
ഏകദേശം 10000 ( പതിനായിരം ) കിലോഗ്രം തൊണ്ടോടുകൂടിയ 
ഉണങ്ങിയ അടയ്ക്ക ടെണ്ടർ/ ലേല അടിസ്ഥാനത്തിൽ വില്പന 
നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ഉദ്ദേശ അടങ്കൽ തുക 
2 ,80,000 രൂപ. 


ദർഘാസ്/ ലേലപ്പരസ്യം 


നിബന്ധനകൾ 


നമ്പർ എസ്. വി. എഫ്. 222 / 2010. 

2010 മേയ് 18. 
- വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറി തോട്ടത്തിൽ നിന്നും 
2009 - 10 വർഷത്തിൽ വിളവെടുത്ത്ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന 
265 കി . ഗ്രാം . ഉണക്ക മഞ്ഞൾ താഴെപ്പറയുന്ന വ്യവസ്ഥകൾക്ക് 
വിധേയമായി ടെണ്ടർ/ ലേല പ്രകാരം വിൽക്കുന്നതാണ്. 

- 18 - 6- 2010 പകൽ 3 മണിക്ക് നടക്കുന്ന ടെണ്ടർ/ ലേലവിൽപ്പ 
നയുടെ ടെണ്ടർ ഫോറങ്ങൾ അന്നേ ദിവസം പകൽ 11 മണി 
വരെ ആഫീസിൽ നിന്നും 150 രൂപയും വിൽപ്പന നികുതിയും 
അടച്ച് വാങ്ങാവുന്നതാണ്. പൂരിപ്പിച്ച ടെണ്ടർ ഫോറങ്ങൾ 
18 - 6 - 2010 പകൽ 1 മണിക്കു മുമ്പായി സ്വന്തം 
മേൽവിലാസം രേഖപ്പെടുത്തി മതിയായ കവറിൽ ഭംഗിയായി 
മുദ്രവെച്ച് “ ഫാം സൂപ്രണ്ട്, സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 


1. ടെണ്ടർ ഫോമുകൾ 17 - 6 - 2010 പകൽ 1 മണിവരെ 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
അന്നുതന്നെ 3 മണിക്ക് മുമ്പായി തിരികെ സമർപ്പി 
ക്കേണ്ടതുമാണ്. അന്നുതന്നെ 3. 30 മണിക്ക് നടക്കുന്ന 
ലേലത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്ന 
തുമാണ്. 
2. നിരതദ്രവ്യമായി 7,000 ( ഏഴായിരം ) രൂപ 17 - 6 - 2010 - ന് 
3 മണിക്ക് മുമ്പായി അടയ്ക്കേണ്ടതാണ്. 


8th JUNE 2010] 


AGRICULTURE DEPARTMENT 


85 


3. ടെണ്ടർ ഫോമിന്റെ വില 600 രൂപ + വില്പന നികുതി 

ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യ 
മുള്ളവർ 700 രൂപ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ 
മണിയോർഡർ അയ യ് ക്കേ ണ്ട താ ണ് . ത പാ ലിൽ 
ഉണ്ടാകുന്ന കാല താ മ സ ത്തിന് ഈ ഓഫീസ് 
ഉത്തരവാദി ആയിരിക്കുകയില്ല . 
ടെണ്ടർ ഫോമുകൾ “ ഡെപ്യൂട്ടി ഡയറക്ടർ, വിത്തു 
ക്യഷി തോട്ടം, 

മുണ്ടരി പി . ഒ ., മല പ്പുറം ജില്ല , 
പിൻ- 679 334 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 
കവറിന് പുറത്ത് “ നമ്പർ സി - 952 / 2010 പ്രകാരമുള 
തൊണ്ടോടുകൂടിയ ഉണങ്ങിയ അടയ്ക്കയ്ക്കുള്ള ടെണ്ടർ 
എന്ന് നാമകരണം ചെയ്യേണ്ടതുമാണ്. 
ഏറ്റവും കൂടുതൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി 
യുടെ പേരിൽ ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്നതും മൊത്തം 
സംഖ്യയുടെ (1/ 3 ) മൂന്നിൽ ഒരു ഭാഗം അന്നുതന്നെ 
ഓഫീസിൽ അടവാക്കേണ്ടതുമാണ്. മലപ്പുറം പ്രിൻസിപ്പൽ 
കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി 
ഉറപ്പിക്കുന്ന ടെണ്ടർ / ലേലം അംഗീകാരം ലഭിച്ചതായി 
അറിയിപ്പ് ലഭിച്ച് 7 ദിവ സ ത്തി നു ള്ളിൽ മുഴു വൻ 
സംഖ്യയും അടച്ച് അടയ്ക്കു സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും നീക്കംചെയ്യേണ്ടതുമാണ്. 


- 6 . ടെണ്ടർ ഫോറത്തോടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ 

പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്ത 
പക്ഷം ടെണ്ടർ ഫോമുകൾ നിരുപാധികം നിരസിക്കുന്ന 
തായിരിക്കും. 
7. ടെണ്ടറിൽ ഒരു കിലോഗ്രാം തൊണ്ടോടുകൂടിയ 
ഉണങ്ങിയ അടയ്ക്കയുടെ വില അക്കത്തിലും അക്ഷര 

ത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
8. ടെണ്ടർ / ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ 
- നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


- 9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 


10 . ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 
ക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം ടെണ്ടർ/ 
ലേലം നടത്തുന്നതായിരിക്കും. 


( ഒപ്പ്) 


വിത്തുകൃഷിത്തോട്ടം, 
മുണ്ടേരി, മലപ്പുറം. 


ഡെപ്യൂട്ടി ഡയറക്ടർ. 


